കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV ( N)/634/2012 -14 


കരൻ 
GOVERNS 


ാർ 


ള സർക 
WMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 നവംബർ 18 
18th November 2014 

1190 വൃശ്ചികം 2 
2nd Vrischikam 1190 


നമ്പർ 


Vol. III 


No. J 


Thiruvananthapuram , 

Tuesday 


1936 കാർത്തികം 27 
27th Karthika 1936 


PART III 


Dairy Development Department 


ക്ഷീരവികസന വകുപ്പ്ആലപ്പുഴ ഡെപ്യൂട്ടി 

-- ഡയറക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ശ്രീമതി എസ്. ഗീത , ഡെപ്യൂട്ടി ഡയറക്ടർ) 
നമ്പർ സി - 1780 / 2014 . 

2014 ഒക്ടോബർ 21. 
പരാമർശം: (1) ഈ ഓഫീസിലെ 26 - 9 - 2 0 05 - ലെ 

നമ്പർ ഇ / 80/ 2004 നമ്പർ ഉത്തരവ്. 
(2) കേരള ഗസറ്റിലെ 19 - 8 - 2014 - ലെ വാല്യം 3, 

നമ്പർ 33 ഗസറ്റ് വിജ്ഞാപനം. 
(3 ) ചേർത്തല ക്ഷീരവികസന ഓഫീസറുടെ 

( ലിക്വിഡേറ്റർ) 5 - 9 - 2014 - ലെ 124/ 14 - 15 നമ്പർ 

കത്ത്. 
ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ കഞ്ഞിക്കുഴി 
ബ്ലോക്കിലെ തണ്ണീർമുക്കം പഞ്ചായത്തിൽ പ്രവർത്തിച്ചിരുന്ന 
തണ്ണീർമുക്കം ക്ഷീരോൽപ്പാദക സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ എ . 42 ( ഡി ) ആപ്കോസ് 2003 മുതൽ പ്രവർത്തന 
രഹിതമാവുകയും തുടർന്ന് പ്രവർത്തിപ്പിക്കാൻ യാതൊരു 
സാദ്ധ്യ തയും ഇല്ലാത്ത സാഹച ര്യ ത്തിൽ ടി സംഘം 
സമാപ്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായി 
പരാമർശം ( 1) പ്രകാരം ചേർത്തല ക്ഷീരവികസന ഓഫീസറെ 
ലിക്വിഡേറ്ററായി നിയ മിച്ച് ഉത്ത ര വാ യി രു ന്നു . ആയത് 
അ നു സ രിച്ച് പരാമർശം ( 2 ) പ്രകാരം ടി സംഘം 
സമാപ്തീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചുവരുന്നതിനാൽ 


ഇതിൻമേൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം രണ്ട് മാസത്തിനുള്ളിൽ ലിക്വിഡേറ്ററായ ചേർത്തല 
ക്ഷീര വികസന ഓഫീസറെ രേഖാമൂലം അറിയി ക്കേ ണ്ട 
താണെന്നും, യാതൊരു ആക്ഷേപവും നിശ്ചിത തീയതിയിൽ 
ലഭിക്കു ന്നില്ലായെങ്കിൽ ഇനിയൊരു അറിയിപ്പ് കൂടാതെ 
സംഘം സമാ പ് തീ ക രി ക്കു ന്ന താ ണെന്നും കാണിച്ച് 
കേരള ഗസറ്റിൽ പരാമർശം ( 2 ) പ്രകാരം വിജ്ഞാപനം 
നൽകിയിരുന്നു . സംഘം സമാപ്തീകരിക്കുന്നതിന് തുടർന്നുള്ള 
നടപടികൾ പൂർത്തീകരിച്ച് പരാമർശം ( 3) പ്രകാരം ചേർത്തല 
ക്ഷീര വികസന ആഫീസർ ( ലി ക്വി ഡേ റ്റർ ) അപേക്ഷ 
സമർപ്പിച്ചിരിക്കുന്നു. 

ഉത്തരവ് 
മേൽ പരാമർശ പ്രകാരം 2003 മുതൽ പ്രവർത്ത ന 
രഹിതമായിരുന്ന തണ്ണീർമുക്കം ക്ഷീരോൽപാദക സഹകരണ 
സംഘം ലിമിറ്റഡ് നമ്പർ 42 ( ഡി ) ആപ്കോസ് തുടർന്ന് 
പ്രവർത്തിപ്പിക്കാൻ യാതൊരു സാദ്ധ്യതയുമില്ലായെന്ന്ഉത്തമ 
ബോദ്ധ്യമുള്ളതിനാൽ 1969 - ലെ കേരള സഹകരണ സംഘം 
നിയ മ ത്തിലെ വകുപ്പ് 74 പ്രകാരം ടി സംഘ ത്തിന്റെ 
പ്രവർത്തനം സമാപ്തീകരിച്ചു കൊണ്ട് ( രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്തുകൊണ്ട്) ഇതിനാൽ ഉത്തരവാകുന്നു . 

- ( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ, 
ഡയറി ഡവലപ്പ്മെന്റ്, 

ആലപ്പുഴ. 


REGISTRATION CERTIFICATE 


REGISTRATION CERTIFICATE 


No. C- 3332/2013. 


7th October 2014 . 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969) that the 
following Society, the particulars which is furnished in 
the Categorical Statement is registered by me today as a 
Co -operative Society under the said Act, on the basis of 
limited liability and that the bye - laws of the 
undermentioned society is also hereby registered under 
the said section . 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societes Act, 1969 (Act 21 of 1969) that the 
following Societies, the particulars which are furnished in 
the Categorical Statements are registered by me today as 
a Co-operative Society under the said Act, on the basis 
of limited liability and that the bye- laws of the 
undermentioned societies are also hereby registered 
under the said section . 


തരംതിരിച്ചുള്ള പട്ടിക 


തരംതിരിച്ചുള്ള പട്ടിക 


1. സംഘത്തിന്റെ പേര്- കിഴുങ്ങത്തോൾ ക്ഷീരോൽപാദക 
- സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എം . 277 ( ഡി ) - നമ്പർ സി - 4214/ 2008 . 

2014 സെപ്റ്റംബർ 29 . 
ആപ്കോസ്. 
2. രജിസ്റ്റർ ചെയ്ത തീയതി - 7- 10 - 2014. 

1. സംഘത്തിന്റെ പേര് - കുറു വങ്ങാട് ക്ഷീരോൽപാദക 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡി. 259 ( ഡി) 
3. മേൽ വി ലാസം - കിഴു ങ്ങ ത്തോൾ ക്ഷീരോൽപാദക 
സഹകരണ സംഘം ക്ലിപ്തം 

ആപ്കോസ്. 
നമ്പർ എം . 277 ( ഡി) ആപ്കോസ്. 

2. രജിസ്റ്റർ ചെയ്ത തീയതി 29 - 9- 2014. 
4. പോസ്റ്റാഫീസ് - ചെറുകര. 

3. മേൽവിലാസം - കുറുവങ്ങാട് ക്ഷീരോൽപ്പാദക സഹകരണ 
5. താലൂക്ക് പെരിന്തൽമണ്ണ. 

സംഘം ക്ലിപ് തം നമ്പർ ഡി . 259 ( ഡി ) 
6. ജില്ല മലപ്പുറം. 

ആപ്കോസ്. 
7 . പ്രവർത്തനപരിധി പ്രവർത്തന മേഖല 

4. പോസ്റ്റോഫീസ്- കുറുവങ്ങാട്. 
ഏലംകുളം ഗ്രാമ പഞ്ചായത്തിലെ 2, 3 വാർഡു 
കളിലായി മുഴുവൻ പ്രദേശങ്ങളും ( നാച്ചുറൽ 

5. താലൂക്ക് കൊയിലാണ്ടി. 
ബൌണ്ടറി ഉൾപ്പെടെ.) 

6. ജില്ല കോഴിക്കോട്. 
വടക്ക് ഭാഗം: - പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി 

7. പ്രവർത്തന പരിധി - കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലെ 
(മണേങ്കഴായ -തവളക്കുന്ന്- കാവുംപുറം, ആലിൻകൂട്ടം 
എസ്. എൻ. ഡി . പി. റോഡ് വരെ.) 

25, 26, 27 ( ഭാഗികം). 
പടിഞ്ഞാറ് ഭാഗം: - എ സ് .എൻ. ഡി . പി റോഡ് - 8. അതിരുകൾ : 
മുതൽ പെരിന്തൽമണ്ണ നഗ ര സഭാ അതിർത്തി 

കിഴക്ക് കണയങ്കോട്ട് പുഴ. 
വാട്ടർ ടാങ്ക് റോഡ് വരെ. 
തെക്ക് ഭാഗം: - വാട്ടർ ടാങ്ക് റോഡ് മുതൽ 

വടക്ക്- -അണേല റോഡ്. 
കാങ്ങോട്ട് ചിറ -മൂപ്പടക്കുന്ന്-ചേലാമല റോഡ് വരെ. 

പടി ആഞ്ഞാറ് - ഈസ്റ്റ് റോഡിന് തെക്കു ഭാ ഗം , 
കിഴക്ക് ഭാഗം: - ചേലാമല റോഡ് മുതൽ 

മാവിൻചുവട്, മേലൂർതോട്, ഈസ്റ്റ് 
മണേങ്കഴായ - പെരിന്തൽമണ്ണമുനിസിപ്പാലിറ്റി വരെ. 

- റോഡിന് വടക്കുഭാഗം, മാവിൻചുവട് 
8. ബാദ്ധ്യത - അടച്ചു തീർത്ത ഓഹരിക്ക് തുല്യം. 

വിക്രം ഹോസ്പിറ്റൽ റോഡ്. 
9. പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 

- തെക്ക്- ചെങ്ങോട്ടുകാവ് പഞ്ചായത്ത്. 
10. അംഗീകൃത ഓഹരിമൂലധനം - 10, 000. 

9. ബാദ്ധ്യത ക്ലിപ്തം. 
11. സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 
നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി 

| 10 . പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 
മൂലധനം, സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിട 11. അംഗീകൃത ഓഹരിമൂലധനം - 50,000 . 
നിധി എന്നിവയുടെ തുകയിൽനിന്നും സഞ്ചിതമായ 

12. സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 
നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള തുകയും പത്തിരട്ടിയിൽ 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
കവിയാൻ പാടുള്ളതല്ല. 

സഞ്ചിതമായ കരുതൽ ധ നം , കെട്ടിട നിധി 

എന്നിവയുടെആകെതുകയിൽ നിന്നും സഞ്ചിതമായ 
ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

( ഒപ്പ്) 

നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള തുകയുടെ പത്തിരട്ടിയിൽ 
കാര്യാലയം, മലപ്പുറം. ഡെപ്യൂട്ടി ഡയറക്ടർ. 

കവിയാൻ പാടുള്ളതല്ല. 
348 


- ( 2 ) 


വടക്ക് മുതുകുന്ന്- ചെറായിതാഴ- രാമല്ലൂർ മദ്രസ, 

- ചേനാളിപ്പള്ളി റോഡിൽ നടുപ്പറമ്പമുക്ക്. 


നമ്പർ സി - 3555 / 13. 


2014 ഒക്ടോബർ 9. 


1. സംഘത്തിന്റെ പേര്- രയരോത്ത്മുക്ക് ക്ഷീരോൽപ്പാദക 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡി. 260 ( ഡി) 
ആപ്കോസ്. 


പടിഞ്ഞാറ് - കേളോത്ത് ക്ഷേത്രം- അരിയൂത്തൊഴ 

ചാലിക്കണ്ടിതാഴ കുന്നത്ത് ഇടവഴി 
മുതുകുന്ന്. 


2 . രജിസ്റ്റർ ചെയ്ത തീയതി- 9- 10- 2014 . 


തെക്ക് - ചാക്കോത്താഴ -മാവഴിയിൽതാഴ - കോളോത്ത് 

ക്ഷേത്രം റോഡിന്റെ വടക്കുഭാഗം. 


3. മേൽ വിലാസം - രയ രോ ത്ത്മുക്ക് ക്ഷീരോൽപ്പാദക 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡി. 260 ( ഡി ) 
ആപ്കോസ്. രയരോത്ത് മുക്ക് 


9. ബാദ്ധ്യത ക്ലിപ്തം. 


10. പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 


4. പോസ്റ്റോഫീസ് നൊച്ചാട്. 


11. അംഗീകൃത ഓഹരിമൂലധനം - 50,000. 


5. താലൂക്ക്-- കൊയിലാണ്ടി. 


6. ജില്ല കോഴിക്കോട്. 


7. പ്രവർത്തന പരിധി- നൊച്ചാട് പഞ്ചായത്തിലെ 14, 15 

വാർഡുകൾ. 


12 . സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി 
മൂലധനം, സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി 
എന്നി വയുടെ ആകെതുകയിൽ നിന്നും 
സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ളതുകയുടെ 
പത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല . 


8. അതിരുകൾ : 


- കിഴക്ക് - നടു പ റ മ്പ് മുക്ക്- വ ട ക്ക ചാ ലിൽ 

ഇട വ ഴി - ഒ രാം പോക്കിൽ ഇട വഴി, 
മീത്തലേചാലിൽ ഇടവഴി, കനാൽ റോഡ്, 
കൽപ്പത്തൂർ വെള്ളിയൂർ റോഡിന്റെ 
പടിഞ്ഞാറു ഭാഗം -ചാക്കോത്തുതാഴ 


ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, സിവിൽ സ്റ്റേഷൻ, 
കോഴിക്കോട്. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


349 


